Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL/ TV( N )/634/ 2012-14 


ം 


, 
കGOVERNS 


I 


കേരള 


ജ 


ള സർക്കി 
WMENT OF 


കാർ 


പ 


KERALA 


tl cf Kk daly 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 


3 


) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 നവംബർ 18 
18th November 2014 

1190 വൃശ്ചികം 2 
2nd Vrischikam 1190 
1936 കാർത്തികം 27 
27th Karthika 1936 


Vol . III 


Thiruvananthapuram , 

Tuesday 


No, | 45 


No . 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

നടപടിക്രമം 
( ഹാജർ കെ . ഗോപാലൻ) 


നമ്പർ ജെ - 4914 / 2014 / ഡി . ഡിസ്( 1). 


2014 ഒക്ടോബർ 13 . 


വിഷയം: - എം .എൽ. ആർ. ആക്ട് തിരൂരങ്ങാടി താലൂക്ക്, 

പള്ളിക്കൽ വില്ലേജ്, ബ്ലോക്ക് 10 റി . സ . 60 / 8 
( പഴയ സർവെ നമ്പർ 92 / 2 ) - ൽപ്പെട്ട 15 5 / 8 

സെന്റ് നി. കെ . ഭൂമി- പട്ടയ ഭൂമിയായി രജിസ്റ്റർ 
ചെയ്യു ന്ന ത് - അ നു മതി നൽകി ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന : - (1) ശ്രീ . ചേടക്കുത്ത്സുബൈർ s/ o മുഹമ്മദ്കുട്ടി 

എന്നയാളുടെ 10 - 12 - 2012 - ലെ അപേക്ഷ . 
( 2) തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 

22 -3- 2014- ലെ ജി2 - 13969 / 2012 നമ്പർ റിപ്പോർട്ട്. 


തിരൂരങ്ങാടി താലൂക്ക്, പള്ളിക്കൽ വില്ലേജ്, റി. സ . 60 / 8 
(പഴയ സർവെ നമ്പർ 92/ 2)- ൽപ്പെട്ട 15 5/ 8 സെന്റ് നി . കെ . 
ഭൂമി എം.എൽ.ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതിക്കായി സൂചന (1) പ്രകാരം അപേക്ഷ 
ലഭിക്കുകയുണ്ടായി. ടി അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി 
ത ഹ ശീൽദാർ മുഖേന അന്വേഷണം നട ത്തു കയും 
തഹശീൽദാർ സൂചന (2) പ്രകാരം റിപ്പോർട്ട് സമർപ്പിക്കുകയും 
ചെയ്തിട്ടുണ്ട്. 


s/o ചേടക്കൂത്ത്മുഹമ്മദ്കുട്ടി, ചാനത്ത് പറമ്പ് ഹൗസ്, 
പള്ളിക്കൽ പി . ഒ., മലപ്പുറം ജില്ല എന്ന യാളുടെ പേരിൽ 

എം . എൽ. എ . ആർ. ആക്റ്റ് പ്രകാരം പട്ട യ ഭൂ മി യായി 
- രജിസ്റ്റർ ചെയ്തു നൽകു ന്ന തിനെതിരെ ആക്ഷേ പ ങ്ങൾ 
ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 22 -7-2014 - ലെ 29/ 2014 -ാം നമ്പർ 
കേരള ഗസറ്റിലും താലൂക്ക്ഓഫീസ്, വില്ലേജ് ഓഫീസ്, 
ഗ്രാമപഞ്ചായത്ത്, കൃഷി ഭവൻ നോട്ടീസ് ബോർഡുകളിലും 
പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും ആരുംതന്നെ ആക്ഷേപമോ 
അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 


-- മേൽ സാഹചര്യത്തിൽ തിരൂരങ്ങാടി താലൂക്ക്പള്ളിക്കൽ 
വില്ലേജ് റി . സ . 60 / 8 ( പഴയ റി . സ . 92 / 2 ) - ൽപ്പെട്ട 15 5 / 8 

സെന്റ് നി . കെ . ഭൂമി അപേക്ഷകനായ ശ്രീ .സുബൈർ s/o 
- ചേടക്കൂത്ത് മുഹ മ്മ ദ് കുട്ടി, ചാനത്ത് പറമ്പ് ഹൗസ്, 
- പള്ളിക്കൽ പി . ഒ., മലപ്പുറം ജില്ല , പിൻ- 673 634 എന്നയാളുടെ 

പേരിൽ എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി 
രജി സ്റ്റർ ചെയ്യുന്ന തിന് അ നു മതി നൽകി ഇതി നാൽ 
ഉത്തരവാകുന്നു . 


അപേക്ഷക്കാസ്പദമായ പള്ളിക്കൽ വില്ലേജ് ബ്ലോക്ക് 10- ൽ 
റി . സ . 60 / 8 ൽപ്പെട്ട 0.0632 ഹെക്ടർ സ്ഥലം തേഞ്ഞിപ്പലം 
സബ് രജിസ്ട്രാർ ഓഫീസിലെ 530/ 2004 -ാം നമ്പർ ആധാര 
പ്രകാരം അപേക്ഷകന്റെ പിതാവ് ശ്രീ . ചേടക്കുത്ത്മുഹമ്മദ്കുട്ടി 
എന്നയാളിൽ നിന്ന് അപേക്ഷകന് തീര് സിദ്ധിച്ചിട്ടുള്ളതാണ്. ടി 
ഭൂമി കൊണ്ടോട്ടി സബ് രജിസ്ട്രാർ ഓഫീസിലെ 2577 / 1979 
നമ്പർ ഭാഗപ്രതാധാര പ്രകാരം ചേടക്കുത്ത്മുഹമ്മദ്കുട്ടിക്ക് 
തീര് ലഭിച്ചതാണെന്നും, ടിയാന്റെ പേരിൽ 1994- 1995 വർഷം 
വരെ ഒ. ബി. ടി . ഇനത്തിൽ നികുതി അടവാക്കിയിട്ടുണ്ടെന്നും, 
ഇപ്പോൾ ടി ഭൂമിയിൽ അപേക്ഷകൻ വീട് വെച്ച് താമസിച്ചു 
വരുന്നതാണെന്നും, അപേക്ഷകന്റെ പൂർണ്ണ കൈവശത്തിലാണ് 
ഭൂമിയെന്നും, പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പഞ്ചായത്തിൽ 
നിക്ഷിപ്തമായ ഭൂമിയല്ലെന്നും വില്ലേജ് റിക്കാർഡുകൾ പ്രകാരം 
ടി സ്ഥലം നി. കെ . പാറ ഭൂമി യാ ണെന്നും അപേക്ഷ 
പരിഗണിക്കാവുന്നതാണെന്നുംതഹശീൽദാർറിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 

തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ സഹിതം 
ഹാജരാകുന്നതിന് അപേക്ഷകന് നോട്ടീസ് നൽകുകയും 
21- 4 - 2014 - ന് അപേക്ഷകൻ ഹാജ രാ കു കയും ചെയ്തു . 
അപേക്ഷാഭൂമിയിൽ 12 വർഷമായി വീട് വെച്ചു താമസിക്കുകയാ 

ണെന്നും, പിതാവിന്റെ പേരിൽ 1996 വരെ ഒ. ബി. ടി. ഇനത്തിൽ 
നികുതി അടവാക്കിയിട്ടുണ്ടെന്നും അറിയിക്കുകയുണ്ടായി. 
തഹശീൽദാരുടെ റിപ്പോർട്ടും ഹാജരാക്കിയ രേഖകളും 
പരിശോധിച്ചതിൽ അപേക്ഷാധാരമായ ഭൂമി അപേക്ഷകൻ 

കൈവശം വെച്ചുവരുന്നതായി ബോദ്ധ്യപ്പെട്ടു . കൂടാതെ 10 - 6-2014 - ന് 
സ്ഥലം നേരിൽ പരിശോധിച്ചു . 


തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡു ക ളിൽ ആവ ശ്യ മായ മാറ്റ ങ്ങ ൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക നിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തിരൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 


നമ്പർ ജെ - 3165 / 2014 (1) 


2014 ഒക്ടോബർ 13. 


അപേക്ഷപ്രകാരമുള്ള റി . സ . 60/ 8 ( പഴയ റി. സ . 92/ 2 )- ൽ 
ഒട്ട ളവ് 1 ഏക്കർ 86 സെന്റാ ണ ന്നും , ആയത് പാറ സ്ഥല 
മാണെന്നും, ചെറിയ കൈവശങ്ങളായി പലരും വീടുവെച്ചു 
താമസിക്കുന്ന സ്ഥലമാണെന്നും സ്ഥലപരിശോധനയിൽ വ്യക്ത 
മാവുകയുണ്ടായി. കൂടാതെ അപേക്ഷപ്രകാരമുള്ള 15 5 / 8 സെന്റ് 
ഭൂമിയിൽ 9 വർ ഷ മായി അപേക്ഷ ക ൻ വീടു വെച്ചു 
താമസിക്കുകയാണെന്നും സ്ഥലപരിശോധനയിൽ ബോദ്ധ്യപ്പെട്ടു . 


തിരൂർ താലൂക്ക്, തിരുന്നാവായ വില്ലേജ്, റീ. സ . 89/2- ൽപ്പെട്ട 
8 / 2 സെന്റ് സി . കെ . ഭൂമി എം. എൽ. ആർ. ആക്ട് പ്രകാരം 
പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 

ശീ . മുഹ മ്മദ് ഷാഫി s / o ചീനിയത്ത് മുഹ മ്മദ് ഭാര്യ 
മുത്താണിക്കാട്ട് നിഷ, കാരത്തൂർ, തിരുന്നാവായ എന്നയാൾ 
അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ പേരിൽ 
എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ 
ചെയ്യു ന്ന തിന് അനു മതി നൽകു ന്നതിൽ ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ നോട്ടീസ് 
പരസ്യപ്പെടു ത്തിയ തീയതി മുതൽ 60 ദിവ സ ത്തി നകം 
തിരൂർ ആർ. ഡി . ഒ. മുൻപാകെ രേഖാമൂലം എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്. 


( ഒപ്പ്) 


- സ് ഥല പ രി ശോ ധ ന യു ടെയും തഹശീൽദാരുടെ 
റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക് 
പള്ളിക്കൽ വില്ലേജ് റി . സ . 60 / 8 ( പഴയ റി. സ . 92/ 2)- ൽപ്പെട്ട 
15 5 / 8 സെന്റ് നി. കെ . ഭൂമി അപേക്ഷകനായ ശ്രീ .സുബൈർ 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തിരൂർ. 


റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


